27 


( 5 ) 


നമ്പർ എ3-3628 / 2021 . 


2021 ജൂലൈ 26 . 


മുകളിൽ പേരു ചേർത്തിട്ടുള്ള 1 , 2 , 3 , 4 , 5 കക്ഷികൾ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം അടൂർ 
തഹശീൽദാർക്കു നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ ത പാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അങ്ങാടി 
വില്ലേജിൽ ഈട്ടിച്ചുവട് മുറിയിൽ പ്ലാംകൂട്ടത്തിൽ വീട്ടിൽ 
സരസമ്മ പി . ആർ . എന്നവർ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും 
അവകാശസർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതയുടെ 
ഭർത്താവ് എബ്രഹാം പൗലോസ് സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
അങ്ങാടി വില്ലേജാഫീസർ മുഖാന്തിരം 
നടത്തിയതിൽ ടിയാൾ 24-1-2021 -ാം തീയതി മരണപ്പെട്ടിട്ടു 
ള്ളതാണെന്നും പരേതയുടെ അനന്തരാവകാശിയായി താഴെ 
പേരു പറയുന്നയാൾ മാത്രമാണുള്ളതെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട് . 


( 2 ) 


അ ന്വഷണം 


നമ്പർ സി2-7692 / 2021 . 


2021 ജൂലൈ 30 . 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


അടൂർ താലുക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ കരുവാറ്റ മുറി 
യിൽ കനക ഭവനിൽ വിലാസിനി അമ്മ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച് അപേക്ഷയിൻ മേൽ 
വില്ലേജാഫീസർ അന്വേഷണവും അവകാശ വിചാരണയും 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാളുടെ ഭർത്താവ് 
നടരാജൻ , എൻ . 22-2-2021 - ൽ മരണപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . 
പരേതന്റെ നിയ മാനു സത അവകാശികൾ 

ചുവടെ 
ചേർക്കുന്നവരാണെന്ന് പെരിങ്ങനാട് വില്ലേജാഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട് . 


എബ്രഹാം പൗലോസ് 


ഭർത്താവ് 


79 


പരേതയുടെ അവകാശിയായി മുകളിൽ പറയുന്നയാൾ 
മാത്രമാണുള്ളതെന്ന് കാണിച്ച് അനന്തരാവകാശ സാക്ഷ്യപത്രം 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുളള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ട 
താണ് . 


പക്ഷം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


വിലാസിനി അമ്മ 


ഭാര്യ 


56 


2 


അഖിൽ , എൻ . 


മകൻ 


32 


താലൂക്കാഫീസ് , 
റാന്നി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


3 


അഞ്ജലി , വി . 


മകൾ 


29 


അനന്തരാവകാശ 


Adoor Taluk 


മുകളിൽ പേരു ചേർത്തിട്ടുള്ള 1 , 2 , 3 കക്ഷികൾ പേരിൽ 

സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുളള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം അടൂർ 
തഹശീൽദാർക്കു നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ , ത പാലിലോ ലഭിക്കുന്ന 

ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


( 1 ) 


നമ്പർ സി2-7817 / 2021 . 


2021 ജൂലൈ 30 . 


താലൂക്കാഫീസ് , 
അടൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Konni Taluk 


അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ തുവയൂർ വടക്ക് 
മുറിയിൽ എബനേസർ ഹോമിൽ സാം ജോർജ്ജ് കോശി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ ടിയാന്റെ 
പിതാവ് ഡോ . റ്റി . ജി . കോശി 13-2-2021 - ൽ മരണപ്പെട്ടിട്ടുള്ള 
തായി അറിയുന്നു . പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
ചുവടെ ചേർക്കുന്നവരാണെന്ന് ഏറത്ത് വില്ലേജാഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


പരസ്യം 


നമ്പർ എ5-5968 / 2021 . 


2021 ജൂലൈ 28 . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഏലിയാമ്മ കോശി 


ഭാര്യ 


69 


പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നി 
വില്ലേജിൽ നന്ദനം വീട്ടിൽ സനിൽ , എസ് . പണിക്കർ 
എന്നയാൾ 22-5-2021 -ാം തീയതി മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
പരേതന്റെ പേരിലുള്ള വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം 
മാറ്റുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കും അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ലീന , ജി . 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖന് അന്വേഷണം നടത്തിയതിൽ ടിയാൻ 22-5-2021 -ാം 
തീയതിയിൽ മരിച്ചു പോയിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെപ്പറയുന്ന 4 പേരാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


2 


ആനി ജോർജ്ജ് 


മകൾ 


53 


3 


സൂസൻ മാത 


50 


3 3 


4 


റൂബി മാത്യൂസ് 


45 


3 


5 


സാം ജോർജ്ജ് കോശി 


മകൻ 


36 


437 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 00:42:44 
+ 05'30 ' 


